© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No , KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 


്യ 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ജൂൺ 1 
1st June 2021 


വാല്യം 10 


നമ്പർ 


് 


1196 ഇടവം 18 
18th Idavam 1196 


22 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ജ്യേഷ്ഠം 11 
11th Jyaishta 1943 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


Ist JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4097 


( 76 ) 


Aluva Taluk 


നമ്പർ എ5-7809 / 2021 . 


2021 ഏപ്രിൽ 20 . 


പരസ്യം 


കണയന്നൂർ താലൂക്കിൽ തൃക്കാക്കര നോർത്ത് വില്ലേജിൽ 
ഇടപ്പള്ളി ദേശത്ത് തോപ്പിൽ വീട്ടിൽ ജോസഫ് , റ്റി . എക്സ് . 
എന്നയാൾ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ മകൾ 
ജെസ്മി ജോസഫ് സമർപ്പിച്ച അപേക്ഷ യിൻമേൽ വില്ലേജ് 
ഓഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 5-8-2012 -ാം 
തീയതിയിൽ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


( 1 ) 
നമ്പർ എച്ച്3-3016 2021 . 

2021 മാർച്ച് 16 . 
ആലുവ താലൂക്ക് , മൂക്ക ന്നൂർ വില്ലേജിൽ മൂക്കന്നൂർ 
കരയിൽ കല്ലറക്കൽ വീട്ടിൽ ചെറിയ മകൻ ഡേവിസ് , കെ . സി . 
എന്ന കക്ഷി 24 - 6 - 2012 -ാം എന്നീ തീയതി യിൽ മ ര ണ 
പ്പെട്ടിട്ടുള്ള താ ണെന്നും ഒരു അ വ കാ ശ സർട്ടിഫിക്കറ്റ് 
അനു വാദിച്ചു കൊടു ക്ക ണ മ ന്ന് ആ വ ശ്യ പ്പെ ട്ടു കൊണ്ട് 
പരേതന്റെ ഭാര്യ മെറീന ഡേവിസ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള 
താണ് . ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ വഴി അന്വേഷണം 
നടത്തിയതിൽ 

പറ യു ന്ന വ രാ ണ് 

പരേ തന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


താഴ 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


പേര് 


പരേതനുമായുള്ള വയസ് 


1 


ജോസ്മി ജോസഫ് 


കമ് 
നമ്പർ 


മകൾ 


41 


ബന്ധം 


1 


ജെസ്മി ജോസഫ് 


മെറീന 


2 


57 


39 


ഭാര്യ 
മകൾ 


2 


ആൻസി ഡേവിസ് 


36 


3 


ഡെന്ന ഡേവിസ് 


33 


>> 


4 


ഡാനി ഡേവിസ് 


31 


>> 


മേൽപ്പറ ഞ്ഞ വ രാ ണ് പരേ തന്റെ അ വ കാ ശി കൾ 
എന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെ ടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം 
കണയന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


( 77 ) 


ലഭി ക്കു ന്ന 


നമ്പർ എ5-6713,2021 . 


2021 ഏപ്രിൽ 13 . 


കണയന്നൂർ താലൂക്കിൽ ഇടപ്പള്ളി തെക്ക് വില്ലേജിൽ 
ഒക്കൽ ദേശത്ത് പള്ളിക്കൽ വീട്ടിൽ പെണ്ണമ്മ ജോസഫ് 
എന്നവർ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതയുടെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതയുടെ മകൻ 
ബാബു ജോസ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ വില്ലേജാഫീസർ 
വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൾ 26 - 12 -2020 -ാം 
തീയതിയിൽ മരിച്ചുപോയെന്നും പരേതയുടെ അവകാശിയായി 
താഴെ പറയുന്നയാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീക രിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . തപാൽ മുഖേ നയോ 
സമ യ പ രിധിക്കു ശേഷമാ 

പ രാ തി ക ൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എച്ച്3-3230 2021 . 

2021 ഏപ്രിൽ 13 . 
ആലുവ താലൂക്ക് , അയ്യമ്പുഴ വില്ലേജിൽ ചാത്തക്കുളം 
കര യിൽ കു ളി ക്കാ ടൻ വീട്ടിൽ കൊടി ആഞ്ഞിലി 

മകൻ 
പത്മ നാ ഭൻ എന്ന കക്ഷി 15 -4 - 2020 -ാം തീയതി മ ര ണ 
പ്പെട്ടിട്ടുള്ള താ ണെ ന്നും ഒരു അ വ കാ ശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
ഭാര്യ ദേവു പത്മനാഭൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശി 
കളെന്നറിവായിരിക്കുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ബന്ധം 


പേര് 


1 


ബാബു ജോസ് 


മകൻ 


68 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബം 


1 


ഭാര്യ 


50 


2 


ദേവു പത്മനാഭൻ 
അരുൺ സിംഗ് , കെ . പി . 
അനു പത്മനാഭൻ 


മകൻ 


31 


3 


മകൾ 


32 


മേൽപ്പ റ ഞ്ഞ യാളാണ് പരേത്യു ടെ അവ കാ ശി 
എന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെ ടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം 
കണയന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


4 


അജിത , കെ . പി . 


29 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . തപാൽ മുഖ നയോ 
സമ യ പ രിധിക്കു ശേഷമാ 

ല ഭി ക്കു ന്ന 

പ രാ തി ക ൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കണയന്നൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Gaz , No. 22 / 2021 / DTP ( CLR ) . 


107 


Ist JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4098 


( 3 ) 


( 3 ) 


നമ്പർ എച്ച്3-3413 ( 2021 . 


2021 ഏപ്രിൽ 13 . 


നമ്പർ എച്ച്3-9146 2020 . 


2021 ഏപ്രിൽ 20 


ആലുവ താലൂക്ക് , പാറക്കടവ് വില്ലേജിൽ പുളിയാനം 
കര യിൽ തേലപ്പിള്ളി വീട്ടിൽ വർഗ്ഗീസ് , റ്റി . ഐ . ഭാര്യ 
ടെസ്സി വർഗ്ഗീസ് 

എന്ന കക്ഷി 

1-1-2009-00 തീയ തി 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദിച്ചു കൊടു ക്ക ണ മെ ന്ന് ആ വ ശ്യ പ്പെ ട്ടു കൊണ്ട് 
പരേ ത യുടെ ഭർത്താവ് വർഗ്ഗീസ് , റ്റി . ഐ . അപേക്ഷ 
സമർപ്പിച്ചിട്ടു ള്ള താണ് . ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി 
നടത്തിയതിൽ 

പറ യു ന്ന വ രാ ണ് 
പരേതയുടെ നിയമാനുസൃത അവകാശികളെന്നറിവായിരിക്കുന്നു . 


9-3-2021 -ാം തീയതിയിലെ 10 -ാം നമ്പർ കേരള ഗസറ്റിൽ 
വാല്യം 10 പാർട്ട് III കമ്മീഷണറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
ഷീറ്റിൽ 1827 , 1828 -ാം പേജുകളിൽ ക്രമ നമ്പർ 7 ആയി 
പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പരസ്യത്തിൽ “ പരേതന്റെ 
മാതാവ് പാത്തുമ്മ ' എന്നുള്ളത് " പരേതന്റെ ഭാര്യ പാത്തുമ്മ ' 
എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


നമ്പർ എച്ച്3-1238 2020 . 


2021 ഏപ്രിൽ 20 . 


അന്വഷണ 


താ ഴ 


ക്രമ 


പേര് 


പരേതയുമായുള്ള വയസ് 


16-2-2021 -ാം തീയതിയിലെ 7 -ാം നമ്പർ കേരള ഗസറ്റിൽ 
വാല്യം 10 പാർട്ട് III കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
ഷീറ്റിൽ 1233 -ാം പേജിൽ ക്രമ നമ്പർ 16 ആയി പ്രസിദ്ധീകരിച്ച 
മേൽ നമ്പർ പരസ്യത്തിൽ പരേതന്റെ മകളുടെ ഭർത്താവായ 
പി , ആർ . ജോബ് എന്നയാളെ അവകാശികളിൽ പട്ടികയിൽ 
നിന്നും ഒഴിവാക്കി തിരുത്തി വായിക്കേണ്ടതാണ് . 


നമ്പർ 


ബന്ധം 


1 


വർഗ്ഗീസ് , റ്റി . ഐ . 


ഭർത്താവ് 


43 


2 


അലക്സ് വർഗ്ഗീസ് 


മകൻ 


13 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ആലുവ . 


Paravoor Taluk 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധീക രിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . 

തപാൽ 

മുഖേനയോ 
സ മ യ പ രിധിക്കു ശ ഷ മോ ലഭി ക്കുന്ന പരാ തി ക ൾ 
പരിഗണിക്കുന്നതല്ല . 


പരസ്യം 


( 1 ) 


നമ്പർ ബി3-3243 2021 . 


2021 ഏപ്രിൽ 19 . 


വട ക്കക്കുര 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ആലുവ . 


തിരുത്തൽ പരസ്യം 


പറവൂർ താ ലൂ ക്കിൽ 

വില്ലേ ജിൽ 
മുറവൻതുരുത്ത് കരയിൽ വടക്കൻ വീട്ടിൽ കുഞ്ഞൻ മകൻ 
വാസുദേവൻ എന്നയാൾ മരിച്ചു പോയെന്നും പരേ തന്റെ 
അ വ കാ ശികളെ സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടുകൊണ്ട് പരേ തന്റെ മകൻ 
ബജ സമർപ്പിച്ച 

അപേ ക്ഷ യിന്മൽ 
വില്ലേജാ ഫീ സർ വഴി 

നട ത്തി യതിൽ ടി 
വാസുദേവൻ 9-5-2004 - ൽ മരിച്ചു പോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 ( നാല് ) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


വടക്കേക്കര 


( 1 ) 


അന്വഷണം 


നമ്പർ എച്ച്3-3846 / 2021 . 


2021 ഏപ്രിൽ 29 . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


12-1-2021 -ാം തീയതിയിലെ 2 -ാം നമ്പർ കേരള ഗസറ്റിൽ 
വാല്യം 10 പാർട്ട് III കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
ഷീറ്റിൽ 268 -ാം പേജിൽ ക്രമനമ്പർ 16 ആയി പ്രസിദ്ധീകരിച്ച 
H3-7008 / 2020 നമ്പർ പരസ്യത്തിൽ പരേതന്റെ വീട്ടുപേര് 
" ആലു ക്കൽ ' എന്നുള്ളത് " മഴു വ ഞ്ചേരി ' എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


നമ്പർ 


ബന്ധം 


1 


സുശീല 


ഭാര്യ 


73 


2 


ബൈജു 


മകൻ 


51 


3 


ബിജു 


49 


>> 


( 2 ) 


4 


ഷെജു 


47 


>> 


നമ്പർ എച്ച്3-10631 / 2021 , 


2021 മേയ് 10 . 


2-3-2021 -ാം തീയതിയിലെ 9 -ാം നമ്പർ കേരള ഗസറ്റിൽ 
വാല്യം 10 പാർട്ട് III കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
ഷീറ്റിൽ 1609 -ാം പേജിൽ ക്രമ നമ്പർ 1 ആയി പ്രസിദ്ധീകരിച്ച് 
മേൽ നമ്പർ പരസ്യത്തിൽ 

" ഫൈസൽ മുഹമ്മദ് ' എന്നുള്ളത് 
“ ഫാസിൽ മുഹമ്മദ് ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


മേ ൽ പ റ ഞ്ഞ വ രാ ണ് 

പരേ തന്റെ അവ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


108 


Salim A 


Digitally signed by Salim A 
Date : 2021.07.16 10:51:21 
+ 05'30 ' 


